© 
കേരള സർക്കാർ 
Government of Kerala 


Regn . No. KERBIL / 2012 / 45073 

dated 5-9-2012 with RNI 


सत्यमेव जयते 


Reg . No. KL / TV ( N ) / 634 / 2021-2023 


2021 


GOVERNMENT 


ക 


OF KERALA 


കേരള ഗസററ് 


KERALA GAZETTE 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


തിരുവനന്തപുരം , 

ചൊവ്വ 


വാല്യം 10 


2021 ഏപ്രിൽ 6 
6th April 2021 

1196 മീനം 23 
23rd Meenam 1196 
1943 ചൈതം 16 
16th Chaithra 1943 


നമ്പർ 

14 
No. 


Vol . X 


Thiruvananthapuram , , 

Tuesday 


PART III 


Commissionerate of Land Revenue 


6th APRIL 2021 ] 


COMMISSIONERATE OF LAND REVENUE 


2795 


Thaliparamba Taluk 


( 3 ) 


പരസ്യം 


നമ്പർ ജി1-2495 2021 . 


2021 ഫെബ്രുവരി 8 . 


( 1 ) 


നമ്പർ ജി1-3444 / 2021 . 


2021 ഫെബ്രുവരി 16 . 


അനന്ത രാവ കാ ശം 


തളിപ്പറമ്പ് താലൂക്ക് , കുറ്റ്യാട്ടൂർ അംശം , കുറ്റ്യാട്ടൂർ 
ദേശത്ത് " നന്ദനം ' വീട്ടിൽ ചന്ദ്രമതി എന്നവർ 22-12-1998 -ാം 
തീയതി മരണപ്പെട്ടിരിക്കുന്നു . ടിയാളുടെ അനന്തരാവകാശം 
സ്ഥാപിച്ചുകിട്ടുന്നതിനുവേണ്ടി പരേതയുടെ മകൾ സ്മിത , ടി . 
സമർപ്പിച്ച അപേക്ഷയിൻമേൽ ബന്ധപ്പെട്ട വില്ലേജാഫീസർ 
മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ താഴെ പറയുന്ന 
ഒരാൾ മാത്രമാണ് അനന്തരാവകാശിയായിട്ടുള്ളതെന്നറിയുന്നു . 


തളിപ്പറമ്പ് താലൂക്ക് , തളിപ്പറമ്പ അംശം , കൂവോട് ദേശത്ത് 
തളിയാരത്ത് വീട്ടിൽ കല്ല്യാണി എന്നവർ 29-12-2013 -ാം തീയതി 
മരണപ്പെ ട്ടി രി ക്കു ന്നു . ടിയാളുടെ 
സ്ഥാപിച്ചുകിട്ടുന്ന തിനു വേണ്ടി പരേ തയുടെ മരണപ്പെട്ട 
സഹോദ ര ൻ കുഞ്ഞിരാമന്റെ മകൻ ടി . അനിൽകുമാർ 
സമർപ്പിച്ച അപേക്ഷയിൻമേൽ ബന്ധപ്പെട്ട വില്ലേജാഫീസർ 
മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ താഴെ പറയുന്ന 
6 ( ആറ് ) പേരാണ് അനന്തരാവകാശികളായിട്ടുള്ളതെന്നറിയുന്നു . 


ക്രമ 


പേര് 


മരിച്ചവരുമായുള്ള വയസ് 


പേര് 


നമ്പർ 


ബന്ധം 


മരിച്ചവരുമായുള്ള വയസ് 


ബന്ധം 


1 


ശീദേവി , ടി . 


സഹോദരി 


83 


സ്മിത , ടി . 


മകൾ 


40 


2 


ടി . കുമാരൻ 


സഹോദരൻ 


78 


3 


എം . നാരായണി 


മരണപ്പെട്ട് 


സഹോദരൻ 


കുഞ്ഞിരാമന്റെ 


ഭാര്യ 


70 


മേൽപ്പറഞ്ഞവരെ ചേർത്ത് ഒരു പിൻതുടർച്ചാവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപം 
ഉണ്ടെങ്കിൽ ആയത് ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനകം തഹശീൽദാരെ നേരിൽ എഴുതി ബോദ്ധ്യ 
പ്പെടുത്തേണ്ടതാണ് . അവധി കഴിഞ്ഞുവരുന്നതോ തപാലിൽ 
വരുന്നതോ ആയ ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ല . 


4 


ടി . വത്സല 


മകൾ 


52 


5 


അനിത , ടി . 


46 


5 


6 


ടി . അനിൽ കുമാർ 


മകൻ 


45 


നമ്പർ ജി1-2026 2021 . 


2021 ഫെബ്രുവരി 9 . 


തളിപ്പറമ്പ് താലൂക്ക് , തിമിരി അംശം , തിമിരി ദേശത്ത് 
പെരുമ്പാറയ് ക്കൽ വീട്ടിൽ നാരായണൻ എന്നയാൾ 
2-8-2010 -ാം തീയതി മരണപ്പെട്ടിരിക്കുന്നു . ടിയാന്റെ അനന്ത 
രാവകാശം സ്ഥാപിച്ചുകിട്ടുന്നതിനുവേണ്ടി പരേതന്റെ മകൾ 
അമ്മിണി ദാമോദരൻ സമർപ്പിച്ച അപേക്ഷ യിൻ മേൽ 
ബന്ധ പ്പെട്ട വില്ലേ ജാ ഫീ സർ മുഖാ ന്തിരം അ ന്വേ ഷണം 
നടത്തിയതിൽ താഴെ പറയുന്ന ഒരാൾ മാത്രമാണ് അനന്തരാവ 
കാശിയായിട്ടുള്ളതെന്നറിയുന്നു . 


മേൽപ്പറഞ്ഞവരെ ചേർത്ത് ഒരു പിൻതുടർച്ചാവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപം 
ഉണ്ടെങ്കിൽ ആയത് ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനകം തഹശീൽദാരെ നേരിൽ എഴുതി ബോദ്ധ്യ 
പ്പെടുത്തണ്ടതാണ് . അവധി കഴിഞ്ഞുവരുന്നതോ തപാലിൽ 
വരുന്നതോ ആയ ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ല . 


( ഒപ്പ് ) 


താലൂക്കാഫീസ് , 
തളിപ്പറമ്പ . 


തഹശീൽദാർ , 


തിരുത്തൽ പരസ്യം 


പേര് 


മരിച്ചയാളുമായുള്ള വയസ് 


( 1 ) 


ബന്ധം 


റഫ് . ജി1-2022 2021 . 


2021 ഫെബ്രുവരി 9 . 


അമ്മിണി ദാമോദരൻ 


മകൾ 


76 


10 -11-2020 - ല 


മേൽപ്പറഞ്ഞവരെ ചേർത്ത് ഒരു പിൻതുടർച്ചാവകാശ 
സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും ആക്ഷേപം 
ഉണ്ടെങ്കിൽ ആയത് ഈ പരസ്യം ഗസറ്റിൽ പ്രസിദ്ധപ്പെടുത്തി 
30 ദിവസത്തിനകം തഹശീൽദാരെ നേരിൽ എഴുതി ബോദ്ധ്യ 
പ്പെടുത്തേണ്ടതാണ് . അവധി കഴിഞ്ഞുവരുന്നതോ തപാലിൽ 
വരുന്നതോ ആയ ആക്ഷേപങ്ങൾ സ്വീകരിക്കുന്നതല്ല . 


ഗസറ്റ് നമ്പർ 

44- ൽ ( വാല്യം 9 , 
പാർട്ട് III ) കമ്മീഷണറേറ്റ് ഓഫ് ലാന്റ് റവന്യൂ വിഭാഗത്തിൽ 
പേജ് നമ്പർ 7994 - ൽ ക്രമനമ്പർ 9 ആയി പ്രസിദ്ധപ്പെടുത്തിയ 
ജി 1 . 8067 { 2020 -ാം നമ്പർ പരസ്യത്തിൽ വില്ലേജിന്റെ പേര് 
" ഉദയഗിരി അംശം ' എന്നത് " വെള്ളാട് അംശം ' എന്ന് തിരുത്തി 


വായിക്കേണ്ടതാണ് . 


Gaz , No. 1412021 / DTP ( CLR ) . 


201 


6th APRIL 2021 ] 


COMMISSIONERATE OF LAND REVENUE 


2796 


റഫ് . ജി1-2020 2021 . 


2021 ഫെബ്രുവരി 9 . 


10-11-2020 - ലെ ഗസറ്റ് നമ്പർ 44 - ൽ ( വാല്യം 9 , 
പാർട്ട് II ) കമ്മീഷണറേറ്റ് ഓഫ് ലാന്റ് റവന്യൂ വിഭാഗത്തിൽ 
പേജ് നമ്പർ 7994 - ൽ ക്രമനമ്പർ 8 ആയി പ്രസിദ്ധപ്പെടുത്തിയ 
പരസ്യത്തിൽ ജി 1 . 807 0 1 2 0 2 0 -ാം നമ്പർ പരസ്യത്തിൽ 
വില്ലേജിന്റെ പേര് " ഉദയഗിരി അംശം ' എന്നത് " വെള്ളാട് 
അംശം ' എന്ന് തിരുത്തി വായിക്കേണ്ടതാണ് . 


ഇരിയ എന്ന സ്ഥലത്തു നിന്നും ഫാത്തിമ ( കഷറിലേക്ക് 
പോകുന്ന റോഡരികിൽ ഇടതു വശത്തായുള്ള സ്ഥലത്ത് 
എത്തുകയും അവിടെ തൽസമയം അവകാശികളോ യാതൊരു 
സർക്കാർ മുദ്രകളോ മറ്റ് അടയാളങ്ങളോ ഇല്ലാതെ 15 കഷണം 
തേക്ക് തടികൾ കാണപ്പെടുകയും അവ ഏതോ സർക്കാർ 
വനത്തിൽ നിന്നും അനധികൃതമായി കടത്തിക്കൊണ്ടുവന്ന് 
സൂക്ഷിച്ചതാണെന്ന ഉത്തമ വിശ്വാസത്തിൽ OR - 7 / 2019-ാം 
നമ്പരായി കേസ് രജിസ്റ്റർ ചെയ്യുകയുണ്ടായി . ടി കേസ്സിൽ 61A 
പ്രകാരമുള്ള നടപടികൾക്കായി ഓതറൈഡ് ഓഫീസറായ 
കാസർഗോഡ് ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസറായ എന്റെ 
മുമ്പാകെ ഹാജരാക്കുകയുണ്ടായി . 


താലൂക്കാഫീസ് , 
തളിപ്പറമ്പ . 


( ഒപ്പ് ) 
തഹശീൽദാർ . 


Iritty Taluk 


തിരുത്തൽ പരസ്യം 


കേസ്സിൽ കസ്റ്റഡിയിലെടുത്ത തേക്ക് തടികളുടെ 
അളവുകൾ താഴെപറയും പ്രകാരമാണ് . ( നീളം X മധ്യവണ്ണം 
സെ.മീറ്ററിൽ ) 


( 1 ) 


റഫ് . ബി3-611712020 . 


2021 ജനുവരി 28 , 


1 . 


225 X 89 


2 . 


215 X 99 


3 . 


200 X 100 


4 . 


170 X 99 


5 . 


195 X 95 


6 . 


95 X 147 


7 . 


215 X 111 


8 . 


140 X 141 


9 . 


130 X 134 


5-1-2021 -ാം തീയതിയിലെ കേരള ഗസറ്റ് നമ്പർ 1 - ൽ 
( വാല്യം 10 , പാർട്ട് III ) കമ്മീഷണറേറ്റ് ഓഫ് ലാന്റ് റവന്യൂ 
വിഭാഗത്തിൽ പേജ് നമ്പർ 156 - ൽ കമനമ്പർ 1 ആയി 
പസിദ്ധപ്പെടുത്തിയ 

പരസ്യത്തിൽ 

പരേതന്റെ പര് 
" സുനിൽ ജോസഫ് ' എന്നത് " സനിൽ ജോസഫ് ' എന്ന് 
തിരുത്തി വായിക്കേണ്ടതാണ് . 


10 . 


220 X 121 


11 . 


215 X 106 


12 . 


230 X 110 


13 . 


220 X 129 


14 . 


90 X 146 


15 . 


195 X 86 


റഫ് . ബി3-69512020 . 


2021 ഫെബ്രുവരി 3 . 


5-1-2021 -ാം തീയതിയിലെ കേരള ഗസറ്റ് നമ്പർ 1 - ൽ 
( വാല്യം 10 , പാർട്ട് III ) കമ്മീഷണറേറ്റ് ഓഫ് ലാന്റ് റവന്യൂ 
വിഭാഗത്തിൽ ജ് നമ്പർ 156 - ൽ സീരിയൽ നമ്പർ 2 ആയി 
പ്രസിദ്ധപ്പെടുത്തിയ പരസ്യത്തിൽ പരേതന്റെ അവകാശികളിൽ 
രണ്ടാം നമ്പരുകാരിയുടെ പേര് " വി . പത്മിനി ' എന്ന ത് 
" വി . എം . പത്മിനി ' എന്ന് തിരുത്തി വായിക്കേണ്ടതാണ് . 


ടി തടികൾ കസ്റ്റഡിയിലെടുത്ത സ്ഥലത്തിനടുത്ത് 
പ്രവർത്തിക്കുന്ന ശീമുത്തപ്പൻ ഇൻഡസ് ടീസ് എന്ന 
തടിയധിഷ്ഠിത വ്യവസായ സ്ഥാപനത്തിന്റെ ( Saw Mill ) 
നടത്തിപ്പുകാരനായ ആബിദ് s / o അബ്ദുൾ റഹിമാൻ , 
എം . ഡി . ഹൗസ് , പാലക്കി , മാണിക്കോത്ത് എന്നയാളോട് 
മേൽ തടികളെക്കുറിച്ച് അന്വേഷിച്ചതിൽ ടി വ്യക്തിക്ക് ടി 
തടികളെപ്പറ്റി യാതൊരു അറിവും ഇല്ല എന്ന് മൊഴി 
നൽകിയിട്ടുണ്ട് . 


താലൂക്കാഫീസ് , 
ഇരിട്ടി . 


( ഒപ്പ് ) 
തഹശീൽദാർ . 


KASARAGOD DISTRICT 


1961 - ലെ കേരള വനനിയമം സെക്ഷൻ 61 ബി 

പ്രകാരമുള്ള നോട്ടീസ് 


ടി കേസ്സിൽ ഉൾപ്പെട്ട 15 കഷണം തേക്ക് തടികളും 
1961 - ലെ കേരള വനനിയമം 61 ( A ( 2 } സെക്ഷൻ പ്രകാരം 
സർക്കാരിലേക്ക് കണ്ടുകെട്ടുന്നതിന് താൽക്കാലികമായി 
തീരുമാനിച്ചിരിക്കുന്നു . ടി നോട്ടീസ് ഗസറ്റിൽ പ്രസിദ്ധ 
പ്പെടുത്തി 15 ദിവസത്തിനകം ഉടമസ്ഥാവകാശം തെളിയിക്കുന്ന 
തിനുള്ള ആധികാരിക രേഖകൾ സഹിതം ഓതറൈസ്ഡ് 
ഓഫീസറായ കാസർഗോഡ് ഡിവിഷണൽ ഫോറസ്റ്റ് 
ഓഫീസർ മുമ്പാകെ ഹാജരാക്കി ബോധിപ്പിക്കേണ്ടതാണ് . 
അല്ലാത്തപക്ഷം മേൽ തൊണ്ടിമുതലുകൾ സർക്കാരിലേക്ക് 
കണ്ടുകെട്ടുന്നതായിരിക്കും . 


നമ്പർ കെജിജിഒആർ -7 | 2019 . 

2021 മാർച്ച് 3 . 
കാസർഗോഡ് ഡിവിഷനിലെ കാഞ്ഞങ്ങാട് റെയിഞ്ചിലെ 
പനത്തടി സക്ഷൻ പരിധിയിൽ വരുന്ന കാഞ്ഞങ്ങാട് 
പാണത്തൂർ റോഡരികിൽ അ നധികൃ തമായി കടത്തി 
കൊണ്ടു വന്ന തേക്ക് ഉരുളൻ തടികൾ 

ശേഖരിച്ചു 
വച്ചിട്ടുണ്ടെന്ന രഹസ്യ വിവരം ലഭിച്ചതിനെത്തുടർന്ന് 
20-11-2019 - ന് കാസർഗോഡ് ഫ്ളയിംഗ്സ്ക്വാഡ് റെയിഞ്ചാ 
ഫീസറും സംഘവും കാഞ്ഞങ്ങാട് പാണത്തൂർ റോഡിൽ 


ഡിവിഷണൽ ഫോറസ്റ്റ് 
ഓഫീസ് കാസറഗോഡ് . 


( ഒപ്പ് ) 
ഓതറൈസ്ഡ് ഓഫീസർ & 
ഡിവിഷണൽ ഫോറസ്റ്റ് ഓഫീസർ . 


202 


